PART IV 
Private Advertisements and Miscellaneous Notifications 


പയ്യന്നൂർ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ 21 - 6836 / 2008. 


2008 മേയ് 24. 


2003 - ലെ കേരള മുനിസിപ്പാ ലിറ്റി ഭൂ പ രി വാർത്ത ന 
ഉപനികുതി ചുമത്തലും പിരിക്കലും ചട്ടങ്ങൾ, ചട്ടം (3) പ്രകാരം 
ഒരു ആർ. പ്രദേശത്തിന് 75 രൂപ നിരക്കിൽ ഭൂപരിവർത്തന 
ഉപ നികുതി 1- 4 - 2008 മുതൽ നഗ ര സഭാ പരിധിക്കു ള്ളിൽ 
ചു മ ത്താൻ തീരു മാ നിച്ചു കൊ ണ്ടു ള്ള വിജ്ഞാ പനം ടി 
ചട്ടം 3 ( 3 ) -ാം പകാരം പയ്യന്നൂർ നഗ ര സഭ ഇതിനാൽ 
പ്രസിദ്ധീകരിക്കുന്നു. 


നഗരസഭാ കാര്യാലയം, 
പയ്യന്നൂർ. 


പി . കെ . രാധാമോഹൻ, 

സെക്രട്ടറി. 


